











എം. കൃഷ്ണന്‍നായര്‍ 


സാഹിത്യവ്താരഫദ്ം । 


രോ രാജ്യത്തിന്‍െറയും തത്ത്വ 
ചിന്ത അവിടത്തെ പ്രകൃതിയെ 
ആശ്രയിച്ചാണിരിക്കുന്നതെന്ന്‌ 
ററാഗോര്‍ പറഞ്ഞിട്ടുണ്ട്‌. ഭാര 
തത്തിലെ കൊടുംകാനനങ്ങള്‍ 
ജനതയുടെ ജീവിതത്തിനു വിഫ്പാതം സൃഷ്ടി 
ക്കുന്നില്ല. സൃഷ്‌ ടിക്കുന്നില്ലെന്നു മാര്രമല്ല സഹാ 
യിക്കുകയും ചെയ്യുന്നു. വനംകൊണ്ടു ജീവിച്ചു, 
ജീവിക്കുന്നു ഭാരതീയര്‍. അതിനാല്‍ വനത്തെ 
അല്ലെങ്കില്‍ പ്രകൃതിയെ വേറൊന്നായി കാണാന്‍ 
ഭാരതീയര്‍ക്കു കഴിയുകയില്ല. ഞാനും പകൃതി 
യുമൊന്ന്‌ എന്ന വിചാരം അവര്‍ക്കുള്ളതുകൊണ്ട്‌ 
ഇവിടെ അദ്വതസിദ്‌ ധാന്തമുണ്ടായി. നേരേമറി 
ച്ചാണ്‌ ഇംഗ്ളീഷുകാരുടെ സ്ഥിതി. അവര്‍ക്കു 
ചുററും കിടക്കുന്ന കടലിനോടു മല്ലടിച്ചേ 
ജീവിക്കാനാവൂ. മത്‌സ്യബന ധനത്തിന്‌, വിദേശ 
സന്ദര്‍ശനത്തിന്‌ എന്നു വേണ്ട ഏതിനും 
അവര്‍ക്കു സമൃരദത്തോടു സമരം ചെയ്യേണ്ടതായി 
വരുന്നു. ഫലമോ? മനുഷ്യന്‍ വേറെ, പകൃതി 
വേറെ എന്ന ചിന്താഗതി അവര്‍ക്കുണ്ടായി. 
അങ്ങനെ അവര്‍ ദ്വൈതസിദ്ധാന്തത്തില്‍ വിശ്വാസ 
മുളളവരായി. ററാഗോറിന്‍െറ ഈ അഭിപപായം 
സമഞ്ജുസമായിരിക്കുന്നു. 
ലോകമഹായുദ്‌ ധങ്ങളുടെ കെടുതികള്‍ കണ്ടു 
യാതന അനുഭവിച്ച ഗ്രഞ്ച്‌ ജനത അസ്തിത്വ 
വാദത്തില്‍ വിശ്വാസമര്‍പ്പിക്കുകയും അതിന്‌ 
അനുസരിച്ചു ജീവിക്കുകയും ചെയ്തു. ! exist, 
that is ക്'-—ഞാന്‍ ഇജീവിച്ചിരിക്കുന്നു, അത്ര 
മാഗ്രം--എന്ന ചിന്താഗതി അവര്‍ക്കുണ്ടാകാന്‍ 
ഹേതു അതത്രേ. ആ വിശ്വാസവും അവിടത്തെ 
സവിശേഷമായ പരിതഃസ്‌ ഥിതിയും രണ്ടു 
വ്യക്തികളില്‍ ആഹ്ലാതമേല് പിച്ചു. അങ്ങനെ 
യാണ്‌ സാര്‍ശ്രും കമ്യുവും അവിടത്തെ തത്ത്വ 
“ചിന്തയുടെ നായകന്‍ മാരായത്‌ . 
ഭാരതത്തിലും അതിന്‍െറ ഒരു ഭാഗമായ 
കേരളത്തിലും ഫഞ്ച്‌ ജനതയ്ക്കു സവിശേഷ 
മായും യൂറോപ്യന്‍ ജനതയ്ക്കു സാമാന്യമായും 
അനുഭവപ്പെട്ട അസ്തിത്വദുഃഖമോ വിശ്വാസ 
ത്തകര്‍ച്ചയോ ഇല്ല. ഇവിടെ ശബമിമലയില്‍ 
പോകുന്നവരുടെ സംഖ്യ വര്‍ഷംതോറും 
വര്‍ദ്‌ധിച്ഛുകൊണ്ടിരിക്കുന്നു. (കിസ്ത്യാനിക 
ളുടെയും മുസ്ലിങ്ങളുടെയും ഈശ്വരവിശ്വാസം 





ലോക മഹായുദ്ധ 
ങ്ങളുടെ കെടുതികള്‍ 
കണ്ട്‌ യാതന 
അനുഭവിച്ച ,ഫഞ്ചു 
ജനത അസ്തിത്വത്തില്‍ 
വിശ്വാസമര്‍പ്പിക്കുകയും 
അതിനനുസരിച്ചു 
ജീവിക്കുകയും ചെയ്തു. 
exist, that is a!- ഞാന്‍ 
ജീവിച്ചിരിക്കുന്നു, 
അരതമാര്തം-എന്ന 
ചിന്താഗതി 
അവര്‍ക്കുണ്ടാകാന്‍ 
ഹേതു അതത്രേ. ആ 
വിശ്വാസവും അവിടത്തെ 
സവിശേഷമായ 
പരിതഃസ്ഥിതിയും രണ്ടു 
വ്യക്തികളില്‍ 
ആഫ്ാതമേല്‍പ്പിച്ചു. 
അങ്ങനെയാണ്‌ 
സാര്‍ത്രും കമ്യുവും 
അവിടത്തെ 
തത്വചിന്തയുടെ 
നായകന്‍മാരായത്‌. 





കലാകൌമുദി ഭ1 നവംബര്‍ 21, 1993 


ge 











ഓരോ ദിനം കഴിയുന്തോറും കൂടിവരികയാണ്‌ a 
അതിനാല്‍ Being and Nothingness എഴുതാന്‍ |, 
സാര്‍തിനും The Outsider എഴുതാന്‍ കമ്യുവിനും | 


പ്രേരകങ്ങളായ വസ്തുതകള്‍ കേരളത്തിലില്ല. 


ഭാരതമൊട്ടാകെ നോക്കിയാലും ഇല്ല. മൌലിക | 
ങ്ങളായ കലാപ്രചോദനങ്ങളാലാണ്‌ കാഫ്്‌കയും ' 
സാര്‍്രതും കമ്യുവും രചനകള്‍ക്കു രൂപം നല്കി! 


യത്‌ . അവരെ അനുകരിച്ച്‌ ഇവിടെ നോവലുകളും 


ചെറുകഥകളും എഴുതുന്നത്‌ കലയുടെയും സാഹി |. 


തൃത്തിന്‍െറയും 


താണതലത്തില്‍ നടക്കുന്ന |; 


ഗ്രകിയകളായിട്ടേ പരിഗണിക്കാനാവൂ. അവയെ ; 


കൊണ്ടാടുന്നതും 
മേലേക്കിടയില്‍ പ്രതിഷ്ഠിക്കുന്നതും അഭിരുചി 
യുടെ വൈകൃതമായേ കാണാനാവൂ. കാഫ്ക 
എന്ന ജൂത-ചെക്ക്‌ നോവലിസ്ററ്‌ അദ്ദേഹം 


ജനിച്ച രാജയത്തിലല്ലാതെ വേറൊരു രാജ്യത്തില്‍ 


അവയുടെ രചയിതാക്കളെ | 


ആവിര്‍ഭവിക്കുകയില്ല. അസ്തിത്വവാദത്തിന്‍െറ | 


ഉദ്ഘോഷകനായ കമ്യുവിനു കേരളത്തില്‍ 
ജനിക്കാനാവുകയില്ല. ഇതൊക്കെക്കൊണ്ട്‌ അവ 
മുടെ കൃതികളിലെ മലിക്രപതിഭയെ നമ്മള്‍ 
അംഗീകരിക്കുന്നു. തങ്ങളുടെ ജ്രീവരക്തത്തില്‍ 
നിന്നു രൂപംകൊണ്ടതാണ്‌ അവരുടെ കൃതികള്‍. 


തൃശൂര്‍ പൂരത്തിന്‌ നെററിപ്പട്ടം കെട്ടിയ ഗജവീര |. 


ന്മാരെ കൊണ്ടുനിറുത്തുന്നതുപോലെ ഇവിടെ |. 


യുളള്‌ ചില എഴുത്തുകാര്‍ അസ്തിത്വവാദത്തിന്‍െറ 
ഗജുഗ്രേശഷ്ഠനെ (പദര്‍ശിപ്പിച്ചാല്‍ അതിനെ 
തീയറവിക്കലായി--കൃ(തിമമായി---വിവേക 
മുളളവര്‍ക്കു കാണേണ്ടതായി വരും. 





തൈറീസിയസ്‌ (7൭൭൭5) തീബ്‌ന്ധിലെ ഭാവി । 


ദര്‍ശനകനായിരുന്നു. അദ്ദേഹം ഒരിക്കല്‍ രണ്ടു 
പാമ്പുകള്‍ ഇണചേരുന്നതു കണ്ടു, അവ 
തൈറീസിയസിനെ ആരകമിച്ചപ്പോള്‍ അദ്ദേഹം 


fa 


പെണ്‍പാമ്പിനെ കൊന്നു. ഉടന്റെ 'സത്ര്യുയി 
മറി തൈറീസിയസ്‌. വര്‍ഷങ്ങള്‍, കഴിഞ്ഞ്‌ 


അദ്ദേഹം അതേ ഗപദേശത്തു പു 


ആ : സമയത്ത്‌ 
തൈറീസിയസ്‌ പഴയതുപോലെ ആണായി മാറി. 


ഒരിക്കല്‍ സുസ്ദേവനും ഭാര്യയും തമ്മിലൊരു | 























































തര്‍ക്കം; ശാരീരികവേഴ്‌ ചയില്‍ ഹര്‍ഷോന്മാദം 
സ്ധതീക്കാണോ പുരുഷനാമണാ കൂടുതലെന്ന്‌. 
; തൈറീസിയസ്‌ സ്ര്തീയും പുരുഷനുമായിരു 
നല്ലോ. അതുകൊണ്ട്‌ അക്കാര്യത്തില്‍ തീര്‍പ്പ്‌ 
കലപിക്കാന്‍ അദ്ദേഹത്തിനേ കഴിയു. പത്തില്‍ 
ഒന്‍പതും സ്രതീക്ക്‌; ഒരുഭാഗം മാതം പുരുഷന്‌ 
എന്നായിരുന്നു കെതെറീസ്ിയസില്‍റ മറുപടി. 
അതുകേട്ടു കോപിച്ചു ദേവത (സൂസിനെറ ഭാര്യ) 
അദ്ദേഹത്തെ അന്ധനാക്കി. 

ററി.എസ്‌. എല്യററ്‌, തൈറീസിയസിനെ 
കൊണ്ടു പറയിക്കുന്നു "1 Tiresias, though blind, 
throbbing between two lives/Old man with 
wrinkled female breasts, can see..." എന്താണു 
കാണാന്‍ കഴിയുന്നത്‌ ? ലേഡി റൈറപ്പിസ്‌ററ്‌ 
വീട്ടിലെത്തി ആഹാരം കഴിച്ചിട്ട്‌ ചെറുപ്പക്കാരനെ 
കാത്തിരുന്നു. അയാള്‍ വന്നു. ഇനി കവി വാക്യം. 
He assaults at. once’Exploring hands 
. encounter no defence... Bestows one final 
patronising kiss/And gropes his way, finding 
the stairs unlit. ഇതിനു ശേഷമുള്ള വരികള്‍കുടി 
എടുത്തെഴുതാതിരിക്കാന്‍ ay. When lovely 
woman stoops to folly and/Paces about her 
room again, alone./ She smooths her hair with 
automatic hand/And puts a record on the 
gramophone. 
{The Waste Land—Selected Poems-—T.S. 

Eliot—Faber & Faber. —Pages 59, 60) 

അനുഭവസമ്പന്നനായ തൈറീസിയസിന്‌ 
ഇതൊക്കെ മുന്‍കൂട്ടി അറിയാം. ഗ്രത്യക്ഷാനു 
ഭവമാണ്‌ സത്യം. (പത്യക്ഷാനുഭവമില്ലാതെ, 
' മററുളളവരുടെ (പത്യക്ഷാനുഭവങ്ങളെ സ്വായ 
ത്തമാക്കുന്നു ഇവിടെ ചില എഴുത്തുകാര്‍. 
(എല്മുററിന്‍െറ കവിതയെയും തൈറീസിയസി? 
നെയും കൂട്ടിയിണക്കിയ രീതിക്കു ഞാന്‍ 
മയലികത ” അവകാശച്ചെടുന്നില്ല.. ഏതോ ഒരു 
്മിത്തകര്റ ഏതോ പുസ്തകത്തില്‍്‌ ഞാ൯ 
'വായിച്ചതാണിത്‌.) 

അനുഭവരാഹിതൃം 

നിങ്ങള്‍ കാണുന്ന സ്രതീകളൊക്കെ സുന്ദ 






കലാകമുദി 62 നവംബര്‍ 21, 1993 


ടി.എസ്‌ . എല്യറ്റ്‌ 






















രചന 
കലാഹിതമായാലും 
കലാത്‌ മകമായാലും 
രചയിതാവിന്‍െറ 
ഹൃദയത്തിന്‍െറ 
അടിത്തട്ടില്‍നിന്നാ 
ണതുയരുന്നത്‌. ആര്‍ജ്ജു 
വത്തോടെയാണ്‌ 
അയാള്‍ അതിന്‌ 


രൂപംനല്‍കുന്നതും. 
ആര്‍ജ്‌ ജുവത്തെയാണ്‌ 
വിമര്‍ശകന്‍ ചോദ്യം 
ചെയ്യുന്നത്‌. അത്‌ ഒരു. 
രചയിതാവിനും 
ഇഷ്ടമല്ല. 











രികളാണോ എന്നു പലരും പരിഹാസപൂര്‍വം 
ചോദിക്കാറുണ്ട്‌. അതിന്‍െറ ഉത്തരം ഞാന്‍. 
മുന്‍പു നല്കിയിട്ടുമുണ്ട്‌. ഇംഗ്‌ ളീഷ്‌ വാക്കുകള്‍ 
പ്രയോഗിച്ചാലേ എന്‍െറ ആശയം സ്പഷ്ടമാകൂ. 
സൌന്ദര്യം positive state (സവിശേഷാവസ്ഥ) 
ആണ്‌. വൈരൂപ്യം negative ടtatല്‍-ഉം (നിഷേധാ 
ത്മകാവസ്ഥ). സവിശേഷാവസ്ഥയിലായത്‌ 
അതിന്‍െറ സാന്നിദ്ധ്യംകൊണ്ടു ദ്രഷ്ടാവിനെ 
ആഹ്‌ളാദിപ്പിക്കും. ആ ആഹ്‌ളാദം സ്മരണ 
മണ്ഡലത്തില്‍നിന്ന്‌ ഒരിക്കലും മാഞ്ഞുപോകു 
കയുമില്ല. എന്‍െറ വായനക്കാരില്‍ എണ്‍പതോളം 
വയസ്സുളളയാള്‍ ഉണ്ടെന്ന്‌ ഞാന്‍ സകങ്കല്പിക്കട്ടെ. 
തന്‍െറകൂടെ സ്‌ക്കൂളില്‍ പ്പഠിച്ച സുന്ദരിയായ 
പെണ്‍കുട്ടിയെ അദ്ദേഹം ഇപ്പോഴും ഓര്‍മ്മി 
ക്കുന്നുണ്ടാവും. മററുളളവരെയെല്ലാം---അധ്യാപ 
കരെപ്പോലും---അദ്‌ ദേഹം മറന്നിരിക്കും. ഇതു 
കൊണ്ടാണ്‌ എന്‍െറ ലേഖനങ്ങളില്‍ വര്‍ണ്ണിക്ക 
പ്പെടുന്ന സ്രതീകള്‍ എപ്പോഴും സുന്ദരികളാ 
വുന്നത്‌. 

ഞാന്‍ തിരുവനന്തപുരത്തേക്കു പോരികയായി 
രുന്നു ഗള്‍ഫ്‌ രാജ്യത്തില്‍നിന്ന്‌ . ഏയര്‍ ഹോസ്റ്റെസ്‌ 
ഒരു ചെറിയ പ്ളാസ്ററിക്‌ കൂട്‌ തന്നിട്ടു പോയി. 
അതിനകത്ത്‌ നട്ട്സ്‌ ആവണം. ഞാനതു 
കീറാന്‍ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അല്പ 
സമയം കഴിഞ്ഞ്‌ എന്‍െറ അടുത്തുകൂടെ പോയ 
ഏയര്‍ ഹോസ റെറസിനോട്‌ “ഇതെങ്ങനെ 
തുറക്കാനാണ്‌” എന്നു ഞാന്‍ ഇംഗ്ളീഷില്‍ 
ചോദിച്ചു. അവര്‍ “ഇതാ വരുന്നു” എന്നു പറഞ്ഞ്‌ | 
തിടുക്കത്തില്‍ പോയി. അപ്പോഴേക്കും വിന്‍ഡോ 
സീററിനടുത്തിരുന്ന ഒരതിസുന്ദരി അവര്‍ക്കു 
കിട്ടിയ കൂടിന്‍െറ കനംകുറഞ്ഞ ഒരു പ്ളാസ്ററിക്‌ 
നൂല്‍ വലിച്ചു അതു തുറന്ന്‌ “ഇതാ ഇങ്ങനെ 
എന്നു പറഞ്ഞു. എന്നെക്കാള്‍ ബുദ്‌ധികൂടിയ 
അവരെ ഞാന്‍ മനസ്സുകൊണ്ട്‌ അഭിനന്ദിച്ചു. 
എന്‍െറ ഈ ബുദ്ധിക്കുറവുകൊണ്ടാകാം (ശീ. 
എം.ആര്‍ .മനോഹരവര്‍മ്മ 'കുങ്കുമവിമാന ത്തിലെ 
യാശ്രക്കാരനായ എനിക്ക്‌ തന്ന ഭാഗ്യനമ്പരുകള്‍” 
എന്ന കഥാപ്ളാസ്ററിക്‌ കൂട്‌ തുറക്കാനാവുന്നില്ല. 
ശങ്കരനാരായണനും കുടുംബവും പുതിയ വീട്ടി 
ലെത്തുന്നു താമസമാക്കാന്‍. അവിടെയുണ്ട്‌ ഒരു 
തുണ്ടു കടലാസ്സിലെഴുതിയ ഒരു നന്പര്‍. അതു 
ഗൃഹനായകനെ അമ്പരപ്പിക്കുന്ന. അയാള്‍ 
ഓഫീസിലെത്തിയപ്പോള്‍ അവിടെയും കിടക്കുന്നു 
മറെറാരു സംഖ്യ കുറിച്ച കടലാസ്സുകഷണം. അവ 
രണ്ടും അയാളുടെ ഭാഗ്യനമ്പരുകളത്രേ. ശങ്കര 
നാരായണന്‍ അദ്ഭുതപരവശനായി നില്ക്കു 
മ്പോള്‍ കഥ അവസാനിക്കുന്നു. (സാഹിത്യവാര 
ഫലത്തെ കളിയാക്കാനായി ശങ്കരനാരായണനെ 
ക്കൊണ്ടു വാരഫലങ്ങള്‍ വായിപ്പിച്ച്‌ അയാളെ 
“സാഹിത്യവാരഫല ത്തിലേക്ക്‌ ആനയിക്കു 
ന്നുണ്ട്‌ മനോഹരവര്‍മ്മ. ഒട്ടും മനോഹാരിതയി 
ല്ലാത്ത (പവൃത്തിയായിപ്പോയി ഇത്‌. “സാഹിത്യ, 
വാരഫല ത്തെ നിന്ദിക്കണമെങ്കില്‍ അത്‌ ലേഖ 
നത്തിലൂടെ നേരിട്ടാവണം. കഥയില്‍ ആ 
നിന്ദനം തിരുകുന്നത്‌ കലയെ വ്ൃഭിചരിക്ക 
ലാണ്‌). ഞാന്‍ നേരത്തേ പറഞ്ഞല്ലോ. ഇക്കഥ 


“യുടെ “ഗുട്ടന്‍സ്‌” എനിക്കു പിടികിട്ടിയില്ലെന്ന്‌ . 


മാനുഷികാനുഭവത്തിന്‍െറ (പതിപാദനമാണ്‌ 
ചെറുകഥയിലുളളത്‌ . കഥാകാരന്‍ വര്‍ണ്ണിക്കുന്ന 
അനുഭവം അനുവാചകനെ സമാരകമിച്ച്‌ അന്യാ 






















ദൃശമായ അവസ്ഥയിലെത്തിക്കണം അയാളെ. 
അത്‌ ഉക്കഥയിലെന്നല്ല മനോഹരവര്‍മ്മ ഇതു 
വരെ എഴുതിയ ഒരു കഥയിലുമില്ല. 


The Wasteland വീണ്ടും വായിക്കുന്നതുകൊണ്ട്‌ 
അതിലെ വരികള്‍ എഴുതാന്‍ കൌതുകം. 
ലൈംഗികതയില്‍ വൈരസ്യം വന്ന സ്തീ 
അവളുടെ കാമുകനോടു ചോദിക്കുന്നു: 

What shall | do now? What 
shall / do? 
I shall rush out as / ദന, 
- and walk the street 
With my hair down, so. 
What shall we do tomorrow? 
What shall we ever do? 
The hot water at ten 
And if it rains, a closed 
car at four. 


And we shall play a game 
of chess, 

Pressing lidless eyes and 
waiting for a knock upon the door 
. (Pages 55, 56) 
വികാരം തരിശുഭൂമി. ആധ്യാത്മികത്വം തരിശു 
ഭുമി. ജീവിതമാകെ തരിശുഭൂമി. നമ്മുടെ സാഹി 
ത്യവും തരിശുഭൂമി എന്നു എല്യററ്‌ പറയാത്തത്‌ 
അദ്ദേഹത്തിനു മലയാളം അറിഞ്ഞുകൂടാത്തതു 

കൊണ്ടാണ്‌. 





ചോദ്യം, ഉത്തരം 


14 
ത്തക്കഥകളോ ചീത്തക്കവിതകളോ 
എഴുതുന്നവരെ അവയുടെ പേരില്‍ കുററപ്പെടു 
ത്തിയാല്‍ അവര്‍ ദേഷ്യപ്പെടുന്നതെന്തിന്‌ ?* 

“രചന കലാരഹിതമായാലും കലാത്മകമാ 
യാലും രചയിതാവിന്‍െറ ഹൃദയത്തിന്‍െറ അടി 
ത്തട്ടില്‍നിന്നാണ്‌ അത്‌ ഉയരുന്നത്‌. ആര്‍ജ്‌ജുവ 
ത്തോടെയാണ്‌ അയാള്‍ അതിനു രൂപം നല്കു 
ന്നതും. ആ ആര്‍ജ്‌ജുവത്തെയാണ്‌. വിമര്‍ശകന്‍ 
ചോദ്യം ചെയ്യുന്നത്‌. അതു ഒരു രചയിതാവിനും 
ഇഷ്ടമല്ല,” 

"സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോള്‍ ഒരുത്തന്‍ 
പെട്ടെന്ന്‌ എഴുന്നേററു വാക്കട്ട്‌ നടത്തുന്നു. 
ഇതു അവിടെയിരിക്കുന്നവരെ അപമാനിക്കുന്ന 
തിന്‌ തുല്യമല്ലേ? 

"മാന്യമായ പ്രവൃത്തിയല്ല അത്‌. ഞാനും 
ചെറുപ്പകാലത്ത്‌ അങ്ങനെ പവര്‍ത്തിച്ചിട്ടുണ്ട്‌. 
ചലച്ചിതം അസഹനീയമാണെങ്കില്‍ ഇടവേള 
വരെയെങ്കിലും ' കാത്തിരിക്കണം. അപ്പോഴും 
പെരുവിരലൂന്നി മോഷ്‌ ടാവിന്‍െറ മട്ടില്‍ 
സിനിമാശാലയില്‍നിന്നിറങ്ങുന്നതാണ്‌ നല്ലത്‌.” 

"ഭര്‍ത്താവ്‌ എങ്ങനെ പെരുമാറണം സാറേ?” 

“അയാള്‍ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും 
അലട്ടരുത്‌. കൊടുത്ത പണത്തിന്‍െറ കണക്കു 
ഭാര്യയോടു ചോദിക്കരുത്‌ . 'ആരു പറഞ്ഞെടാ 
പഠിക്കാനുളള പുസ്തകം പൂമുഖത്തിടാന്‍' എന്നു 
പോലും മകനോടു ചോദിക്കരുത്‌. തന്‍െറ 
മാന്യമായ ജീവിതത്തി ഭാര്യയ്ക്കും കുട്ടികള്‍ക്കും 
മാതൃകയാവണം. അങ്ങനെ ഗൃഹനായകന്‍ 





ജീവിച്ചാല്‍ ഭാര്യയും” കുട്ടികളും അയാളെ 
അനുകരിച്ച മാന്യതയോടെ കഴിഞ്ഞുകൂടി 
















വി.എം. സുധീരന്‍ 


ആദങ്ദ്രേ ഷീദിന്‍െറ 
Journals, 
കാഫ്കയുടെയും 
ചേസാറേ 
പാവേസെയുടെയും 
ഡയറികള്‍ ഇവ 
വായിക്കാത്തവര്‍ 
സാഹിതൃത്തിന്‍െറ 
അതുള്‍ക്കൊള്ളുന്ന 
ചിന്തയുടെ ഭംഗി 
കണ്ടവരല്ല. 


കലാകമുദി 63 നവംബര്‍ 23, 1993 





എന്തു നല്ല പയ്യന്‍!” എന്ന്‌ ആ ആള്‍ അറിയാതെ 






ക്കൊളളും.'' | 

"ഈ സുദീര്‍ഫ്പമായ ജീവിതംകൊണ്ടു നിങ്ങള്‍ 
എന്തു മനസ്സിലാക്കി?” 

"വീട്ടില്‍ മരപ്പണിക്കും മററും വരുന്നവര്‍ക്ക്‌ 
അഡ്വാന്‍സായി കൂലി കൊടുക്കരുതെന്ന്‌; കൊടു 
ത്താല്‍ പിന്നെ അവരെ കാണുകയില്ലെന്ന്‌ .”” 

**സാഹിത്യകാരന്‍െറ ആയിരമായിരം ഗുണ 
ങ്ങള്‍ പറഞ്ഞിട്ട്‌ ഒരു ദോഷം ചൂണ്ടിക്കാണിച്ചാല്‍ 
അയാള്‍ ശ്രതുവാകുന്നത്‌ എന്തുകൊണ്ട്‌ ?'” 

““അതു സ്വാഭാവികം. സ്നേഹപൂര്‍വം ചെയ്യുന്ന 
കാര്യങ്ങള്‍ വിസ്മരിക്കപ്പെടും. അല്പം (കൂരത 
യുള്ള ്പവര്‍ത്തനങ്ങള്‍ മനസ്സില്‍നിന്നു മായുക 
യില്ല. ഞാനും ഈ സാമാനൃതത്ത്വത്തില്‍നിന്ന്‌ 
മാറിനില്‍ക്കുന്നവനല്ല.”” 

"നല്ല “ഓര്‍മ്മക്കുറിപ്പുകള്‍' ആരുടേതാണ്‌ ?” 

“ആങ്ദ്രേ ഷീദിന്‍െറ' വഠധനദട, കാഫ്കയു 
ടെയും ചേസാറേ പാവേസെയുടെയും ഡയറികള്‍ 
ഇവ വായിക്കാത്തവര്‍ സാഹിതൃത്തിന്‍െറ, അതുള്‍ 
ക്കൊളളുന്ന ചിന്തയുടെ ഭംഗി കണ്ടവരല്ല.'” 














































വി.എം. സുധീരന്‍ 


ക്ലാകയമുദി വാരിക ശ്രീ. വി.എം. സുധീരന്‍െറ 
പടം കവറില്‍ അച്ചടിച്ചതു കണ്ട്‌ എനിക്കു 
സന്തോഷമുണ്ടായി. സുധീരന്‍ ധീരമായി ഓരോ 
ചുവടും മുന്നോട്ടു വയ്ക്കുന്നു എന്നതു മാര്തം 
കൊണ്ടല്ല സന്തോഷം. സ്പീക്കര്‍ ആയിരുന്ന 
പ്പോഴും അദ്‌ ദേഹം “തണ്ടും മട്ടും” കാണിക്കാതെ 
സാധാരണക്കാരനെപ്പോലെ എല്ലാവരോടും 
പെരുമാറി എന്നതു മാരതംകൊണ്ടല്ല ആ 
സന്തോഷം. ഒരു ്പൃതിസന്ധിയില്‍ സുധീരന്‍ 
താനറിയാതെ എന്നെ സഹായിച്ചു എന്നതിലാണ്‌ 
ഏറെസ്സന്തോഷം. ഒന്നും വ്യക്തമായിപ്പറയാന്‍ 
വയ്യ. പറഞ്ഞാല്‍ ആളാരെന്നു സ്പഷ്ടമായി 
പ്പോകും. അതു മാന്യതയുമലുല്ലോ. 'ജീവന്‍ മരണ 
പ്രശ്നം” എന്നു പ്രതങ്ങളില്‍ കാണാറുണ്ടല്ലോ. 
അങ്ങനെയൊരു 'പശ്‌നം' പരിഹരിച്ചു കിട്ടാന്‍ 
ഞാന്‍ ഒരാളിന്‍െറ മുന്‍പില്‍ അഭ്യര്‍ത്ഥനയുമായി 
നില്ക്കുകയായിരുന്നു. അരമണിക്കൂര്‍ നേരം 
അപേക്ഷിച്ചിട്ടും ആള്‍ വഴങ്ങാതെ സാദ്ധ്യമല്ല, 
സാദ്ധ്യമല്ല എന്നു പറഞ്ഞുകൊണ്ടിരുന്നു. 
ഗററാട്ട്‌ എന്ന്‌ ആ ആള്‍ പറയാന്‍ തുടങ്ങുന്നതിനു 
മുന്‍പ്‌ എന്‍െറ ഭാഗ്യാതിരേകത്താല്‍ സുധീരന്‍ 
ആ മുറിയില്‍ കയറി വന്നു. എന്തോ കാര്യം 
പറഞ്ഞിട്ട്‌ ഇറങ്ങിപ്പോവുകയും ചെയ്തു. 'ഹാ, 


പറഞ്ഞുപോയി. എന്‍െറ സാന്നിദ്ധ്യം മറന്ന്‌, 
സുധീരന്‍െറ ആകൃതിസൌഭഗം കണ്ടു മതിമറന്ന്‌ 
അങ്ങനെ പറഞ്ഞത്‌ അബദ്ധമായിപ്പോയെന്ന്‌ 
ഉത്തരക്ഷണത്തില്‍ ആ ആളിനു തോന്നി. 
അതുവരെ എന്‍െറ അഭ്യര്‍ത്ഥന നിരാകരിച്ചിരുന്ന |. 
ആള്‍ ഉടനെ എന്‍െറ മുഖത്തു; ന്നോക്കി 
ഇളിഭൃതയോടെ ‘Your request:is granted’. 
എന്നു പറഞ്ഞു. അതിനുശേഷം ഞാന്‍ സുധീരനെ 
എന്‍െറ ഉപകര്‍ത്താവായി കരുതുകയാണ്‌. 
ഞാനിന്നുവരെ സുധീരനോട്‌ ഇക്കാര്യംപറഞ്ഞി 
ട്ടില്ല. കുറെ മാസം മുന്‍പ്‌ മാസ്‌കററിലെ, 
“സായാഹ്‌ന ഹോട്ടല്‍ പുല്‍ത്തകിടിയില്‍ അദ്ദേഹം | 
കുട്ടിയുമായി ഇരിക്കുന്നത്‌ ഞാന്‍ കണ്ടു. ഞങ്ങള്‍ 
കുറച്ചുനേരം സംസാരിച്ചു. അപ്പോഴും അദ്ദേഹം” 





















' താനറിയാതെ ചെയ്ത ഉപകാരത്തെക്കുറിച് 
ഞാന്‍ പറഞ്ഞില്ല. ഇപ്പോള്‍ അദ്ദേഹത്തോടും 
ബഹുജനത്തോടും ഞാനിതു തുറന്നു പറയുന്നു. 
സര്‍ക്കാരുദ്യോഗസ്ഥകള്‍ പാവപ്പെട്ടവരെ പീഡി 
പ്പിക്കുമ്പോള്‍ സുധീരനെപ്പോലെആകൃതിസൌഭഗ 
മുളളവര്‍ അവിടെ മിന്നല്‍പ്പിണരുപോലെയാണെ 
ങ്കിലും ഒനു (പകാശം വിതറിയിട്ടു പോകുന്നത്‌ 
ആ പാവപ്പെട്ടവര്‍ക്കു വലിയ സഹായമായിരിക്കും. 
| മളളൂര്‍--കവിയരങ്ങില്‍ 
! ത്രിഭൂചനന്തപുരത്തെ പേരുകേട്ട ക്രിമിനല്‍ 
വക്കീലായിരുന്നു മളളൂര്‍ ഗോവിന്ദപ്പിളള. പല 
കൊലപാതകികളെയും അദ്ദേഹം വാഗ്മിത 
കൊണ്ടു തൂക്കുമരത്തില്‍നിന്നു രക്‌ ഷിച്ചിട്ടുണ്ട്‌. 
അദ്ദേഹത്തിന്‍െറ ഫീ ആയിരം രൂപയായിരുന്നു. 
അതുകൊണ്ട്‌ “ആയിരം രൂപയും മളളൂരുമുണ്ടെ 
ങ്കില്‍ ആരെയും കൊല്ലാം” എന്നൊരു ചൊല്ലുതന്നെ 
ഇവിടെയുണ്ടായി. ഞാനൊരിക്കല്‍ മളളൂര്‍ ഗോവി 
ന്ദപ്പിളള ഒരു പൊലിസ്‌ ഇന്‍സ്പെക്ടറെ 
ക്രോസ്‌ വിസ്താരം നടത്തുന്നതു കേള്‍ക്കാന്‍ 4 


സാര്‍തൃ 


പോയി. മളളൂര്‍:- കൊലപാതകം നടന്നതു ഏതു വിരസമായ 
തീവണ്ടിയാപ്പീസിന്‍െറെ ഏതു ഭാഗത്താണ്‌? പദ്യവും-ഗദ്യം പോലും- 
ണ്‌ ഞാന്‍ ചേ: ന്നത്‌. ച 

പാ ധാ? ട്ടില്‍ മും 
ളർ. soso മനോഹരമാക്കാം. ഞാന്‍ 
ഇന്‍സ്പെക്ടര്‍.- അല്ല തെക്ക്‌. പേരുകള്‍ പറയുന്നില്ല. 
മളളൂര്‍.- തെക്കും വടക്കും നിശ്ചയമില്ലാത്ത റെട്ടറിക്കില്‍ 'ശിക്ഷിത 

.) നിങ്ങള്‍ കിഴക്കെന്നും പടിഞ്ഞാറെന്നും കൂടി പടുത്വ'വും “അശിക്ഷിത 

പറഞ്ഞേക്കൂ. അപ്പോള്‍ നാലു ദിക്കുകളുമായല്ലോ. [ പടുത വും ഉളളവര്‍ 

ഇന്‍സ്പെക്ടര്‍ വിയര്‍പ്പില്‍ മുങ്ങിക്കുളിച്ചു. വേദികളില്‍ 

ഒടുവില്‍ കൊലപാതകിയെ കോടതി വെറുതേ നിന്നൊ 

വിട്ടു. മളളൂരിന്‍െറ ഈ കഴിവിനെ ഞാന്‍ റെട്ടറിക്‌ കയറിനിന്നു 

എന്നാണ്‌ വിളിക്കുന്നത്‌. റെട്ടറിക്‌ നന്മയ്ക്കു തൊണ്ട കീറുമാറ്‌ പദ്യം 

വേണ്ടി ഉപയോഗിക്കാം. തിന്മയ്‌ ക്കുവേണ്ടിയു ചൊല്ലുന്നു. 

മാകാം. പക്ഷേ തിന്മയ്ക്കുവേണ്ടിയാണ്‌ ശ്രോതാക്കളുടെ 

ഇന്നധികവും അത്‌ ഉപയോഗിക്കപ്പെടുന്നത്‌ . കൈയടി മേടിക്കുന്നു. 

വക്കീലന് മാര്‍ക്കു റെട്ടറിക്കില്ലെങ്കില്‍ കോടതിയില്‍ എന്നാല്‍ ചൊ ല്ലിയ 

ജയമില്ല. രാഷ്രീയ നേതാവ്‌ ശ്രോതാക്കളെ 

“കൈയിലെടുക്കുന്നത്‌ റെട്ടറിക്ക്‌ കൊണ്ടാണ്‌. വരികളില്‍ കവിത 

ഈ പദ്രപയോഗ വൈദഗ്ദ്ധ്യം പരകോടിയില്‍ തീരെയില്ലതാനും. 


കാണപ്പെടുന്നതു കവിയരങ്ങുകളിലാണ്‌ . ഏതു 
വിരസമായ പദ്യവും---ഗദ്യംപോലും---റെട്ടറിക്‌ 


NOW ON SALE 


1, The Private Lives of Albert Einstein: Highfield 
2. The Odyssey: Derek Walcott 




















. 278.00 


3. The Penguin Book of Hindu Names: Maneka Gandhi Rs. 150.00 
4. Speaking of Siva: A.K, Ramanujan Rs. 85.00 
5. The Natural Way of Farming; The theory and practice of 

Green Philosophy: Fukuoka Rs. 250.00 
6. Laurie Baker Life, Work, Writings: Gautam Bhatia Rs. 250.00 
7, Ke Karunakaran; a political biography: Govindankutty Rs. 200.00 








MODERN BOOK CENTRE 


G.P.O. JUNCTION, THIRUVANANTHAPURAM-695 001. 
Phone: 78826, 78816. 





a fi 
കൊണ്ടു മനോഹരമാക്കാം. ഞാന്‍ പേരുക, 












പറയുന്നില്ല. റെട്ടറിക്കില്‍ 'ശിക്ഷിതപടുത്വ്‌വും 
“അശിക്ഷിതപടൂത്വ്‌ വും ഉളളവര്‍ വേദികളില്‍ 
കയറിനിന്നു തൊണ്ടകീറുമാറ്‌ പദ്യം ചൊല്ലുന്നു. 
ശ്രോതാക്കളുടെ കൈയടി മേടിക്കുന്നു. എന്നാല്‍ 
ചൊല്ലിയ വരികളില്‍ കവിത തീരെയില്ലതാനും. 

. ഈ സത്യത്തിലേക്കു കൈചുണ്ടുന്നു ദേശാഭി 
മാനി വാരികയില്‍ “മലയാള കവിതയെ രക്ഷി 
ക്കുക എന്ന കത്തെഴുതിയ ശ്രീ. ജയന്‍, 
തേന്നൂര്‍ക്കര. മിതവും സാരവത്തുമായ വാക്കു 
കള്‍കൊണ്ട്‌ അദ്ദേഹം ഇന്നത്തെ കാവ്യ 
സംസ്കാരലോപത്തെ വ്യക്തമാക്കിത്തരുന്നു. 
അദ്ദേഹത്തെ ഞാന്‍ സാദരം അഭിനന്ദിക്കട്ടെ 

സ്‌ഫിങ്്‌ ക്‌സിന്‍െറ 
മുന്‍പില്‍ 


G ധഠ-ന്‍െറ ശിഷ്യനായിരുന്നു പി.ഡി. 
സ്പെന്‍സ്കി എന്നു പലരും എഴുതിയിട്ടുണ്ട്‌ . 
അത്‌ അര്രകണ്ടു ശരിയല്ലെന്നും ഈസ്പെന്‍സ്കി 
സ്വന്തം നിലയില്‍ത്തന്നെ ജീനിയസ്‌ ആയിരുന്നു 
വെന്നും സ്ഥാപിക്കാനായി കോളിന്‍ വില്‍സന്‍ 
“The Strange Life of P.D. Ouspensky’’ എന്ന 
പുസ്തകം എഴുതി. ഈ മിസ്ററിക്കിന്‍െറ “The 
Strange Life of Ivan Osokin’” എന്ന നോവലും 
ന Search of the Miraculous”, "A New Model 
of the Universe” എന്നീ ദാര്‍ശനിക്രഗന്ഥങ്ങളും 
ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. മൂന്നാമത്തെ രന്ഥത്തില്‍ 
ഈജിപ്തിലെ കൈറോ നഗരത്തിനടുത്തുള്ള 
എല്‍ ഗീസപ്പട്ടണത്തിലെ പിരമിഡുകള്‍ക്ക്‌ സമീപ 
ത്തുള്ള സ്ഫിങ്ക്‌സിന്‍െറ മുന്‍പില്‍ ഈസ്‌ 
പെന്‍സ്കി നിന്നപ്പോഴുണ്ടായ അനുഭൂതികളെ 
വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. ലോകസാഹിത്യത്തിലെ ഉത്കൃ 
ഷ്ടങ്ങളായ രചനകളില്‍ ഒന്നായി ഞാനതിനെ 
പരിഗണിക്കുന്നു. ഈസ്പെന്‍സ്കിയുടെ പുസ്തകം 
എന്‍െറ കൈയിലില്ല. എന്നാല്‍ ജേക്കബ്ബ്‌ | 
നീഡില്‍മാന്‍ എഴുതിയ “A Sense of the | 
Cosmos” എന്ന ശ്രേഷ്ഠമായ പുസ്തകത്തില്‍ 
ആ ഭാഗം ഉദ്‌ ധരിച്ചിട്ടുണ്ട്‌. അതിനെ അവലംബി 
ച്ചാണ്‌ ഇനിയുളള വരികള്‍ ഞാന്‍ കുറിച്ചിടുന്നത്‌. 

മഞ്ഞനിറവും ചാരനിറവും കലര്‍ന്ന മണ്ണ്‌. 
അഗാധനീലിമയാര്‍ന്ന അന്തരീക്ഷം. ദൂരെ ഖെഫ 
റന്‍ പിരമിഡിന്‍െറ ്രികോണം. ഈസ്പെന്‍ 
സ്കിയുടെ തൊട്ടു മുന്‍പില്‍ വിചിധതവും 
അദ്‌ ഭുതകരവുമായ ആമുഖം. അതിന്‍െറ നോട്ടം 
വിദൂരതയിലേക്ക്‌ . സ്ഫിങ്‌ ക്‌ സിന്‍െറ മുന്‍പില്‍ 
മണലില്‍ ഇരിക്കുമ്പോഴെല്ലാം ഭയവും ഉന മൂലന 
ത്തിന്‍െറ ഭീതിയും അദ്‌ ദേഹത്തിന്‌ ഉണ്ടായിട്ടുണ്ട്‌. 





, അതിന്‍െറ നോട്ടത്താല്‍ ഈസ്‌ പെന്‍സ്‌കി ഗ്രസി 


ക്കപ്പെട്ടു. നമ്മുടെയെല്ലാം ധാരണാശക്തിക്ക 
തീതമായ മഹാദ്‌ ഭൂതങ്ങളെ അതിന്‍െറ നോട്ടം 
ഉദ്ഘോഷിച്ചു. ചരി്രപരമായ ഈജിപ്തി 
നെക്കാള്‍ പൂര്‍വികത സ്ഫിങ്ക്‌സിനുണ്ട്‌. 
ഈജിപ്തിന്‍െറ ഈശ്വരന്‌ മാരെക്കാള്‍, പിര 
മിഡുകളെക്കാള്‍ അതിനു പായം കൂടും. 

സ്ഫിങ്ക്സ്‌ കല്ലിലുളള രൂപമാണെന്നും, 
പ്രാചീന വിജ്‌ ഞാനത്തിന്‍െറ സാകല്യാവസ്ഥ 
യാണെന്നും ഒരു സിദ്‌ ധാന്തമുണ്ട്‌. ഇതുതന്നെ 
യാണ്‌ അതിന്‍െറ പ്രസിദ്ധമായ (പഹേളിക. 1 
ജീവിതത്തിന്‍െറയും ലോകത്തിന്‍െറയും അടി 
സ്ഥാനപരങ്ങളായ (പശ്‌ നങ്ങള്‍ അത്‌ അദ്‌ ദേഹ | 





കലാകനമുദി 64 നവംബര്‍ 21, 1993 










ന്‍റ മുന്‍പില്‍ വച്ചു. അനന്തത! ആ 
നസ്‌ പെന്‍സ്‌ കിയുടെ ബോധമണ്ഡലത്തില്‍ 
മിന്നിപ്പാഞ്ഞു. കാലം, വസ്തുക്കള്‍, ജീവിതം 
ഇവയെക്കുറിച്ചുളള ചിന്തകള്‍ കുഴഞ്ഞു മറിഞ്ഞു. 
സ്ഫിങ്ക്‌സിനന്‍െറ മുന്‍പില്‍ അദ്‌ ദേഹം നിന്ന 
പ്പോള്‍ 
സഹ്രസാബ്ദങ്ങളിലെ 
൧ ങളിലുടെയും ആ നിമിഷങ്ങളില്‍ ജീവിക്കുന്നു 


cas: 


വാക്ക്‌ 





അത്‌ എല്ലാ സംഭവങ്ങളിലുടെയും 


ആകസ്മിക സംഭവ 





അതിനു രൂപംകൊടുക്കാനോ കഴിഞ്ഞില്ല. 


പ്രിയപ്പെട്ട വായനക്കാര്‍ ഇത്തരം [ഗന്ഥങ്ങള്‍ 
വായിക്കണമെന്ന്‌ ഞാന്‍ വിനയപൂര്‍വം അപേ 


ക്ഷിക്കുന്നു. 











T 





(ടോം പേജില്‍ നിന്നും തുടര്‍ച്ച) 


ത്തിലെ ഏറ്റവും വലിയ പണ്ഡതന്‍ തിരുവനന്തപുരത്തു 
തന്നെയില്ലേ ഡോക്ടര്‍ പുതുശ്ശേരി രാമചന (ദന്‍. മലയാ 
ളത്തില്‍ വരുമ്പോഴല്ലേ വയലാറിന്‍െറയും ഒ.എന്‍.വിയുടെയും 
കവിതകള്‍ മാറിപ്പോകുന്നത്‌. അതൊരാളുടെ ആംഗലഭാഷയിലെ 
സ്വാധീനം കുറയ്‌ ക്കുന്നുണ്ടോ? 

ഈ ലേഖനപരമ്പരയുടെ ലക്ഷ്യം രപഗത്‌ ഭരായ എഴുത്തു 
കാര്‍ക്ക്‌ പോസ്റ്റല്‍ ട്യൂഷന്‍ കൊടുക്കലാണല്ലോ? അങ്ങനെയെ 
ങ്കിലും അവര്‍ നന്നാവുമെങ്കില്‍ നന്നാവട്ടെ. 

പണ്ടുകാലത്ത്‌ സര്‍ക്കാരാപ്പീസില്‍ ക്ളാര്‍ക്കായി ചേരുന്ന 
യാള്‍ ക്ളാര്‍ക്കായിതന്നെ പെന്‍ഷനാകും. കാലം മാറി. 
എന്‍.ജി.ഒ. യൂണിയനൊക്കെ ശക്തിപ്പെട്ടതിന്‍െറ ഫലമായി 
ക്ളാര്‍ക്കായി ചേരുന്നയാള്‍ ചുരുങ്ങിയത്‌ ജോയിന്‍റ്‌ സ്വെകട്ട 
റിയായിട്ടായിരിക്കും ഇപ്പോള്‍ പെന്‍ഷനാവുക. ജീവിതത്തിലും 
സമൂഹത്തിലും വരുന്ന മാറ്റങ്ങള്‍ സാഹിത്യത്തില്‍ പപതിഫ 
ലിക്കുന്നത്‌ സ്വാഭാവികമാണ്‌ . സംവരണം, മണ്‌ ഡല്‍ കമ്മിഷന്‍ 
തുടങ്ങിയ കാര്യങ്ങള്‍ക്ക്‌ പണ്ട്‌ ്രസക്തിയില്ലായിരുന്നു. ഇന്ന്‌ 
സാഹിതൃത്തിലും അതിന്‌ പസക്തിവരുന്നത്‌ ക്ളാര്‍ക്ക്‌ 
ജോയിന്‍റ്‌ സ്രെകട്ടറിയാകുന്ന പോലത്തെ പ്രതിഭാസമാണ്‌ 1 
സാഹിതൃത്തിലാകുമ്പോള്‍ ഇടയ്ക്കിടയ്ക്ക്‌ ഡിപ്പാര്‍ട്ട്‌ മെന്‍റല്‍ 
ടെസ്‌റ്റെഴുതേണ്ട ആവശ്യം വരുന്നില്ലെന്ന്‌ ഒരു സൌകര്യം 
കൂടിയുണ്ട്‌. 

' പ്രധാനമന്തി നരസിംഹറാവുവിന്‌ വയസ്സ്രെതയായി? 
പായത്തെ ഓര്‍ത്ത്‌ ആരെങ്കിലും അദ്ദേഹത്തെ വിമര്‍ശിക്കാ 
തിരിക്കാറുണ്ടോ? മുഖ്യമന്തി കരുണാകരനും സഖാവ്‌ ഇ.എം. 
എസ്സിനും വയസ്സ്രെതയായി? അവരെ വിമര്‍ശിക്കുമ്പോള്‍ 
പായത്തിന്‍െറ പരിഗണന ആരും : കൊടുക്കാറില്ലല്ലോ. 72 
വയസിന്‍െറ പത്യേക പരിഗണന നമ്മള്‍ കെ. സുരേന്ദ്രന്‌ 
കൊടുക്കണോ? 

എഴുത്തുകാരന്‍ സാഹിത്യത്തെ ഗാരവമായെടുക്കണമെന്ന്‌ 
വിശ്വസിക്കുന്ന ഒരു നോവലിസ്റ്റാണ്‌ സുരേന്ദ്രന്‍. പത്തു 
മുപ്പതു വര്‍ഷം മുന്‍പ്‌ തെറ്റില്ലാതെ അദ്ദേഹം നോവലെഴു 
തുമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അറിയാന്‍ 1990-ല്‍ 
എഴുതിയ സീതായനം എന്ന കൃതി വായിക്കുക. അത്താഴത്തിന്‌ 
ശേഷമാണെങ്കില്‍ വാലിയം-ടന്‍െറ ഫലം ചെയ്യും. 

എന്താണിങ്ങനെ സംഭവിക്കാന്‍ കാരണം? 

സുരേന്ദ്രന്‍െറ എഴുത്തു മോശമായതാണോ? തീര്‍ച്ചയാ 
യുമല്ല. ഒരിക്കലും കുറയ്ക്കാന്‍ പറ്റാത്ത ചരക്കാണ്‌ അറിവും 
അനുഭവവും. കൂട്ടാനേ പറ്റൂ. സുരേന്‌ ദ്രനടക്കം കുടുംബവാരിക 
ലിസ്റ്റചെയ്തു എഴുത്തുകാരുടെ തെറ്റിദ്ധാരണ നോവല്‍ 
എന്നാല്‍ പ്ളോട്ട്‌ എന്നാണ്‌. സാഹിത്യമറിയില്ലാത്തവര്‍ക്ക്‌ 
വരുന്ന സ്വാഭാവികമായ തെറ്റിദ്ധാരണയാണിത്‌. 

നോവലെഴുത്തു ശക്തിപ്പെടുന്ന കാലത്ത്‌ ഗീഥേ പറഞ്ഞു 
മുപ്പത്താറു പ്ളോട്ടുകളെ മൊത്തം ലോകത്തുള്ളൂ. പൊടിപ്പും 
തൊങ്ങലും മേദസ്സും വേഷഭൂഷകളുമൊക്കെ മാറ്റിവച്ചിട്ട്‌ 
എല്ലാത്തരം കഥകളും അവയുടെ അസ്ഥിപഞ്‌ ഇരത്തിലേക്ക്‌ 
കൊണ്ടുവന്നാല്‍ മുപ്പത്താറുതന്നെ കണ്ടുപിടിക്കാന്‍ നമുക്ക്‌ 
പറ്റില്ല. നിരൂപകനായ ജി.ഡബ്ളിയു. (ബാന്‍റ്‌ ഗീഥേയുടെ 
അഭിപ്രായത്തെ വിശദീകരിക്കാന്‍ ശമിച്ചു. ഇതിനു കാരണം 
ജീവിതം തന്നെയാണ്‌. മനുഷ്യബന്ധങ്ങള്‍ അവയുടെ 


“ഡീറ്റയില്‍സി ലേക്ക്‌ പോകുമ്പോള്‍ അനന്തമായി തോന്നു 
മെങ്കിലും 'ഫണ്ടമെന്‍റല്‍സി ലേക്ക്‌ വരുമ്പോള്‍ വെറും 
ആവര്‍ത്തനങ്ങളാണ്‌ . നോവലെഴുത്തുകാരുടെ പ്‌ ളോട്ടിലുളള്‌ 
താല്‍പര്യത്തെപ്പറ്റി പില്‍ക്കാലത്ത്‌ ആര്‍തര്‍കോസ്ലര്‍ പരാ 
മര്‍ശിച്ചത്‌ ‘Foolishly assuming that plot makes the novel.” 
നമ്മുടെ സുര്രീംകോടതിയും ഇതുതന്നെ ച്വില വിധികളില്‍ 
പറഞ്ഞിട്ടില്ലേയെന്ന്‌ ഏതെങ്കിലും നല്ല വക്കീലന്‍മാരുടെ 
ആഫീസില്‍ രണ്ടു രാഗ്രി ചെലവാക്കിയാല്‍ മനസ്സിലാകും. 
പിന്നെന്താണ്‌ നോവല്‍? 

'“ജീവിതനൌക്‌” സിനിമ ആണ്‌ മലയാളത്തിലെ ആദ്യത്തെ 
സൂപ്പര്‍ ഹിറ്റ്‌ . ഇന്ന്‌ അതേ സിനിമ വേറൊരു പേരില്‍ റിലീസ്‌ 
ചെയ്‌ താല്‍ രണ്ടുദിവസം ഓടില്ല. അങ്ങനെ ഓടാതിരിക്കാനുളള 
കാരണമാണ്‌ നോവല്‍. 

ഓരോ ദിവസവും വായനക്കാരുടെ മൊത്തമായ സഹൃദയത്വം 
വികസിച്ചുകൊണ്ടിരിക്കുകയാണ്‌ . പണ്ട്‌ പരത്തിപറഞ്ഞിരുന്ന 
പല കാര്യങ്ങളും വായനക്കാരോട്‌ വീണ്ടും വീണ്ടും 
ആവര്‍ത്തിക്കേണ്ട ആവശ്യമില്ല. അവ ഈഹിക്കാനുള്ള 
വായനക്കാരന്‍െറ കഴിവ്‌ വര്‍ദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വായ 
നക്കാരന്‍െറ ബുദ്ധിപരമായ വളര്‍ച്ചയ്‌ ക്കനുസരിച്ച്‌ എഴുത്തു 
കാരനും ബുദ്ധിപരമായി വളരണം. എന്തൊക്കെ കാര്യങ്ങള്‍ 
പറയാതെ തന്നെ വായനക്കാരന്‍ സ്വയം മനസ്സിലാക്കാന്‍ 
പറ്റുന്നു എന്ന കാര്യത്തില്‍ എഴുത്തുകാരന്‍െറ മനസ്സ്‌ 
വികസിക്കണം. സാങ്കേതികഭാഷയില്‍ ഇതിന്‌ പറയുന്ന വാക്ക്‌ 
"infolding'” എന്നാണ്‌. കടലാസ്‌ ആദ്യം അല്പം മടക്കുന്നു. 
വായനക്കാര്‍ക്ക്‌ കടമ്പ കടക്കുമ്പോള്‍ എഴുത്തുകാരന്‍ 
അല്പംകൂടി മടക്കുന്നു. ഈ പ്രകിയ ശതാബ്ദങ്ങളായി 
തുടരുകയാണ്‌ (മടക്കാതെ പഴയ നിലയില്‍ പരത്തിയെഴുതു 
ന്നതാണ്‌ പൈങ്കിളി സാഹിത്യം). 

അനുദിനം വികസിച്ചുവരുന്ന വായനക്കാരന്‍െറ സംവേദന 
ക്ഷമതയ്‌ ക്കൊപ്പം വളരാന്‍---അല്ലെങ്കില്‍ അതിനേക്കാള്‍ 
ഒരുപടി മുന്നില്‍ നില്‍ക്കാന്‍---കഴിയാത്ത എഴുത്തുകാര്‍ സ്വയം 
പൈങ്കിളിയായി മറുന്നു. ഇതാണ്‌ സീതായനത്തില്‍ സംഭവി 
ച്ചിരിക്കുന്നത്‌. ഒരു ചെറിയ ഉദ്ധരണി കൊണ്ടിതു വ്യക്ത 
മാക്കാം. സീതയെ പലോഭിപ്പിക്കാന്‍ രമിക്കുന്ന രാവണന്‍െറ 
ഡയലോഗില്‍ നിന്ന്‌ -- 'രാജുകുമാരി, എന്‍െറ കൂടെ പേരു, 
എന്‍െറ കൊട്ടാരത്തിലെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കൂ.” 
ഇതൊരു ച്രകവര്‍ത്തിയുടെ ഭാഷയോ അതോ പഞ്ചനക്ഷ്രത 
ഹോട്ടലിലെ ഡ്യൂട്ടി മാനേജുരുടെ ഭാഷയോ? ഹോട്ടലില്‍ വരുന്ന 
കസ്‌റ്റമറാണ്‌ സീതയെങ്കില്‍ പ്രസിഡന്‍ഷ്യല്‍ സ്യൂട്ട്‌ തലയില്‍ 
കെട്ടിവയ്‌ ക്കുന്നപോലല്ലെ “കൊട്ടാരത്തിലെ ഏറ്റവും നല്ല 
ഭാഗം കൊടുക്കാമെന്ന്‌ പറയുന്നത്‌. പണ്ടിങ്ങനെയൊക്കെ 
യെഴുതി രക്‌ ഷപ്പെടാമായിരുന്നു. അതാണ്‌ പണ്ട്‌ തെറ്റില്ലാതെ 
ഴുതിയിരുന്ന സുരേന്‌ ദ്രനിപ്പോള്‍ ഇങ്ങനെയൊക്കെയെഴുതാന്‍ 
കാരണം. അതായത്‌ വായനക്കാര്‍ക്കൊത്ത്‌ വളരാന്‍ പറ്റിയില്ല. 
(ഈ ഗന്ഥത്തില്‍ മൌലികമായിട്ടൊരു വാചകമുണ്ട്‌ . മാധവി 
ക്കുട്ടിയുമൊത്ത്‌ ജോയിന്‍റ്‌ എന്‍െറര്‍ഖ്രൈസായിട്ടെഴുതാന്‍ 
പ്ളാനിട്ടിരുന്ന നോവലായിരുന്നു എന്ന ,പസ്താവന). 

പോസ്റ്റല്‍ 
ലേഖ 
ലക്കത്തില്‍. 


ട്യൂഷന്‍െറ പന്നാം പാഠം ആണ്‌ ഇത്‌. 
അവസാനഭാഗം- -രണ്ടാംപാം അടുത്ത 











ESET OO 5 





നവംബര്‍ 23, 





വെന്ന്‌ അദ്ദേഹത്തിനു തോന്നി. ഈസ്പെന്‍സ്കി 
ഒരു മഹാദ്ഭുതത്തെ സ്പര്‍ശിച്ചു. പക്ഷേ 
അദ്ദേഹത്തിന്‌ അതിനെ നിര്‍വചിക്കാനോ 



























കാമുക നിലത്തു കണ്ണുനട്ടുനിന്നു. ഭാര്യ 
കനപ്പിച്ച മുഖവുമായി ചവിട്ടിക്കുതിച്ചു കടന്നു 


,പോയി. ചാള്‍സ്‌ രാജുകുമാരനില്‍നിന്നും 


വേര്‍പെട്ടുകഴിയുന്ന ഡയാന രാജുകുമാരിയും 
ചാള്‍സിന്‍െറ രഹസ്യകാമുകിയെന്നു ്രിട്ടീഷ്‌ 
പ്രതങ്ങള്‍ കൊട്ടിഫ്ലോഷിച്ച കാമില്ലാ പാര്‍ക്കര്‍ 
ബാള്‍സും കണ്ടുമുട്ടിയ രംഗമാണിത്‌ . 
വാര്‍ത്ത. 
മലയാള സിനിമാക്കാര്‍ ഈ വാര്‍ത്തകളൊന്നും 
വായിക്കാറില്ലെന്നുണ്ടോ? 


ന ൬ ൯ 


(വ്ധാനമ്രന്തി നരസിംഹറാവു നരനുമല്ല, 
സിംഹവുമല്ല. അദ്ദേഹത്തിന്‌ പല്ലുമില്ല, 

മില. ടം 
cake മുന്‍ കര്‍ണ്ണാടക മന്ത്രി, 
സി.എം.ഇ്രബാഹിം. 


അപ്പോള്‍ കരുണാകരനോ a 
ത hod * 


ബഹുജന മാദ്മ്യമങ്ങള്‍ ഇംഗ്ളീഷില്‍ 

നിന്ന്‌ അതേപടി കടമെടുത്ത പദങ്ങളും 

ചുരുക്കപ്പേരുകളും വേണ്ടിടത്തും വേണ്ടാത്തി 

ടത്തും ഉപയോഗിക്കുന്നതു വഴി മലയാളത്തെ 

ഇംഗ്ളീഷ്‌ ചുവയുളള മംഗ്‌ ളീഷാക്കി മാററുക 

യാണ്‌. 

വൈസ്‌ ചാന്‍സ്‌ലര്‍, 

ഒെ.വി.വിളനിലം. 

മലയാളത്തിന്‍െറ വക്കീലായി രക്ഷപ്പെടാ 
നാണോ അടുത്ത നീക്കം? 


hod * hg 


വ്യത്തി പുറത്തുമാര്രം പോര, ഉള്ളിലും 
വേണം. ക 






മുഖ്യമ്രന്തി കെ.കരുണാകരന്‍. 
എവിടെ, ക്ളിഫ്‌ ഹാസിനുളളിലോ? 


Bd ~ Ld 


ഗ്രാനവും സംഗീതവും നാടിന്‍െറ മോചന 





ത്തിനു ശക്തി പകരണം. 
ഒ.എന്‍.വി. 
ഗാനരചയിതാവ്‌ രാജ്യം ഭരിക്കുന്ന കാലം 
വരാതിരിക്കില്ല, കവേ. 


% * Bad 


സ്‌, (തീകംളാടുളള ക്രൂരത എല്ലാ 
ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ടെങ്കിലും 
സ്രതീകള്‍ തന്നെ സ്രതീകളോടു കാട്ടുന്ന 
ക്രൂരതയാണ്‌ അവരുടെ ഏററവും വലിയ 
ശാപം. 
ഡോ.പി.സി. അലക്‌സാണ്ടര്‍. 
്രസവിക്കുന്നതായിരിക്കും. 


id ന്‌ * 


ബാബറി മസ്ജിദ്‌ അതേ സ്ഥലത്തു 
തന്നെ പുനര്‍നിര്‍മ്മിക്കാമെന്ന്‌ ഗ്പധാനമന്തി 
ആര്‍ക്കും ഉറപ്പുകൊടുത്തിട്ടില്ല. 
എം.എം.ഹസ്സന്‍. 
അങ്ങനെയാണെങ്കില്‍ ഹ്സ്റ്റനെറ നിയോജുക 
മണ്ഡലത്തിലേക്ക്‌ ബാബറ? മസ്ജിദ്‌ കൊണ്ടു 
വരണം ഹസ്റ്റാ. 


* Rad ad 


ഭാരതത്തിന്‍െറ നാനാത്വത്തിലെ ഏക 
ത്വത്തെക്കുറിച്ചുളള ഒരു ഗാനം ഓമനക്കുട്ടി 
ആലപിച്ചതു ദകാണ്‍ഗ്രസ്‌ നേതാക്കളുടെ 
,ഒത്തുകൂടല്‍ വേളയില്‍ ഏറെ സാര്‍ത്ഥകമായി. 
“ആയിരം പക്‌ ഷികള്‍ പാടിപ്പറന്നാലും ആകാ 
ശമൊന്നുതന്നെ' എന്നു തുടങ്ങുന്ന വരികള്‍ 
കോണ്‍ഗ്രസ്‌ പാര്‍ട്ടിയെക്കുറിച്ചല്ലേ എന്ന്‌ 
വിവിധ ഗൂപ്പുകളില്‍പ്പെട്ട നേതാക്കള്‍ ഒരു 
നിമിഷം ആലോചിപ്പിട്ടുണ്ടാകണം. 
വാര്‍ത്ത. 
കോങ്ഗസ്തിനെ ഓമനക്കുട്ടി അമ്മയുടെ 
കൈയിലേല്പിക്കാനുളള വല്ല പരിപാടിയും 
കാണുമോ? 







അതാരാ ശ്രീയ വിമാനത്താവള 
ളാണോ നമ്മുടെ വികസന പ്രകിയയില്ലെ 
നം? 
Da ചെറിയാന്‍ ഫിലിപ്പ്‌. 
വിമാനത്തില്‍ ഇന്നേവരെ കയറാത്ത ചെറിയാ 
നെത്തിനാ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കു 
ന്നത്‌ 


ന ™ ™ 


കമ്മ്യൂണിസ്റ്‌ പാര്‍ട്ടികളില്‍ അഭി,പായ 
സ്വാത്രന്ത്യവും ജനാധിപത്യവും പുനഃസ്ഥാ 
പിച്ചില്ലെങ്കില്‍ ഇത്ത്യയിലും സി.പി.എം ഉള്‍ 
പ്പെടെയുളള കമ്മ്യൂണിസ്ററു പാര്‍ട്ടികളുടെ 
തകര്‍ച്ച അനിവാര്യമാണ്‌ . . 
മ്രന്തി എം.വി.രാഘവന്‍. 
പോട്ടെ രാഹ്വവാ, നമുക്ക്‌ കോണ്‌ ഗസ്സില്ലേ 


Rg Beg * 


അഡീഷണല്‍ ഡി.ജി.പിമാരുടെ തസ്തി 
കകള്‍ വ്യവസ്ഥയ്ക്കു വിരുദ്ധമായി സ്യ 
ഷ്ടിച്ച നിയമനം നടത്തിയതിനെ കേന്ദ്ര 
ഗവണ്‍മെന്‍റ്‌ ചോദ്യം ചെയ്തു. 
വാര്‍ത്ത. 
സുച്ഛര്‍ പ്രൈം മ?നിസ്‌റ്ററെ ആരാ ചോദ്യം 
ചെയ്യുന്നേ? 


* * * 


ഞ്രങ്ങളുടേതു ്രസംഗമല്ല, വിലാപമാണ്‌. 
ജനാധിപത്യത്തിന്‍െറ, അടിവേരുതന്നെ പോ 





യതുകൊണ്ടാണ്‌ ഞങ്ങള്‍ കരയുന്നത്‌. 
ഡോ.സുകുമാര്‍ അഴീക്കോട്‌ . 
ഞങ്ങളില്‍ വല്ല പെണ്ണുങ്ങളുമുമണ്ടോ? 


* AS *~ 


ഈ സമരത്തില്‍ ബാലകൃഷ്ണന്‍ 
കാണിക്കുന്ന താല്‍ പര്യം ഒററപ്പാ ലത്തു 
കാണിച്ചിരുന്നുവെങ്കില്‍ യു.ഡി.എഫിന്‌ 
കുറേക്കൂടി രപയോജുനപ്പെടുമായിരുന്നു. 

ട്രാന്‍സ്പോര്‍ട്ട്‌ മരന്തി 
ആര്‍.ബാലകൃഷ്‌ ണപിള്ള. 








ബാലകൃഷ്‌്ണപിളളയുടെ പണം പോരേ 
യു.ഡി.എഫിന്‌ 2 





————d 


Printed, Published and Edited by S. Jayachandran Nair on behalf of Kala Kaumudi Publications [൮ Ltd, 
at the Kala Kaumudi Press, Thiruvananthapuram. 

















